Kerala Gazette No. 24 dated 20th November 2012 . 


PART I 


Section di 


MENT OF 


OF KET 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - സി ) വകുപ്പ് 


വിജ്ഞാപനം 


2012 ജൂൺ 27 


നമ്പർ 1350 / ലെഗ്. സി1/ 2010 / നിയമം. 


തിരുവനന്തപുരം, 


1934 ആഷാഢം 6. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2012 ജൂൺ 26 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 11 -ാം ആക്റ്റ് 
2012 - ലെ കേരള തദ്ദേശാധികാരസ്ഥാപന വായ 

- ( ഭേദഗതി) ആക്റ്റ് 


1963 - ലെ കേരള തദ്ദേശാധികാര സ്ഥാപന വായ്പ ആക്റ്റ് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

- ഒരു 
ആക്റ്റ് 


പീഠിക . - 19 63 - ലെ കേരള തദ്ദേ ശാധികാര സ്ഥാ പന വായ് പ ആക്റ്റ് 
ഇതി നു ശേഷം കാണുന്ന ആവ ശ്യ ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കയാൽ ; 


- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 

-- 1. ചുരുക്കപ്പേരും ( പാരംഭ വും . - ( 1) ഈ ആക്റ്റിന് 2012 - ലെ കേരള 
തദ്ദേശാധികാരസ്ഥാപന വായ്പ ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

( 2 ) ഇത് 2010 ജനു വരി 30 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1963 - ലെ കേരള തദ്ദേശാധികാര സ്ഥാപന വായ്ക്കപ് 
ആക്റ്റിൽ ( 1963- ലെ 30 ) ( ഇതി നു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക), 2 -ാം വകുപ്പിൽ, 

- ( 1) ( ഐ ) ഖണ്ഡത്ത( കെ ) ഖണ്ഡ മായി പുന ര ക്ക മി ടേ ണ്ടതും അപകാ രം 
പു ന ര ങ മിട്ട ( കെ ) ഖണ്ഡത്തിനു മുൻപ് ഇനി പറയുന്ന ഖണ്ഡ ങ്ങൾ ചേർക്കേ 
ണ്ടതുമാണ്, അതായത്: 

“( എ ) “ സിദ്ധിക്കൽ കാല യളവ് ? എന്നാൽ ഏപ്രിൽ 1 -ാം തീയതിയും 
അന്നുമുതൽ തുടർന്നുവരുന്ന വർഷത്തെ മാർച്ച് 31-ാം തീയതി അവസാനിക്കുന്ന ഒരു 
സാമ്പത്തിക വർഷം അല്ലെങ്കിൽ മാർച്ച് 31- ന് അവസാനിക്കുന്ന അതിന്റെ ഭാഗം 
എന്നർത്ഥമാകുന്നു ; 

( ബി ) “ ബോർഡ് എന്നാൽ 3 എ വകു പ്പ് (2 ) -ാം ഉപവകുപ്പു പ്രകാരം 
നിയമിക്കപ്പെട്ട ബോർഡ് ഓഫ്മാനേജ്മെന്റ് എന്നർത്ഥമാകുന്നു ; 

- ( സി ) “ വികസന ഫണ്ട് എന്നാൽ 3 എ വകുപ്പിലെ ( 1) -ാം ഉപവകുപ്പ് 
പ്രകാരം രൂപീകരിച്ച കേരള തദ്ദേശഭരണ വികസന ഫണ്ട്എന്ന് അർത്ഥമാകുന്നതും 
അതിൽ സർക്കാരിന്റെ മൊത്തം സംഭാവനയും നിക്ഷേപങ്ങളും വായ്പകളും മറ്റെല്ലാ 
സ്വത്തുക്കളും ഉൾപ്പെടുന്നതും ആകുന്നു . ”. 


- ( 1) ( 2 ) -ാം ഖണ്ഡത്ത ( ഡി ) ഖണ്ഡമായി പുനരക്കമിടേണ്ടതും അപ്രകാരം 
പുനരക്ക മിട്ട ( ഡി ) ഖണ്ഡത്തിനു ശേഷവും ( കെ ) ഖണ്ഡത്തിനുമുൻപായും ഇനി 
പറയുന്ന ഖണ്ഡങ്ങൾ ചേർക്കേണ്ടതുമാണ്, അതായത്: 


“( ഇ ) “ഫണ്ട്മാനേജർ ” എന്നാൽ 3 എ വകുപ്പിലെ (4) -ാം ഉപവകുപ്പിൽ 
വിനിർദ്ദേശിക്കപ്പെട്ട പ്രകാരം രൂപീകരിക്കപ്പെടുന്ന ആസ്തി നടത്തിപ്പ് കമ്പനി എന്നർത്ഥ 
മാകുന്നു ; 

- (എഫ്) “ഫണ്ട് കാല യ ള വ് എന്നാൽ വിക സന ഫണ്ട് രൂപീ ക രിച്ച 
തീയതിയും അന്നു മുതൽ അതിന്റെ പിൻ വലിക്കൽ തീയതി വരെയോ 3 എ 
വകുപ്പിലെ വ്യവസ്ഥ പ്രകാരം സംസ്ഥാന സഞ്ചിത നിധിയിലേക്ക് കൈമാറ്റം 
ചെയ്യുന്നതോ ആയ കാലയളവ് എന്നർത്ഥമാകുന്നു ; 

( ജി ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 

(എച്ച്) “അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ” എന്നതിൽ ജല വിതരണം, 
ഖരമാലിന്യ നിർമ്മാർജ്ജനം, ശുചീകരണം, സ്റ്റോം വാട്ടർ ഡയിനുകൾ, റോഡുകൾ, 
ഗതാഗത സംവിധാനങ്ങൾ, പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും സേവനങ്ങളും, 
പ്രദേശ വികസനം, പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനുവേണ്ടിയുള്ള മറ്റ് പ്രതിഫലത്തോ 
ടെയുള്ളതും പ്രതിഫലമില്ലാതെയുള്ളതുമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 
എന്നിവ ഉൾപ്പെടുന്നു ; 

( ഐ ) “നിക്ഷേപം” എന്നാൽ വിക സന ഫണ്ട് അടിസ്ഥാന സൗകര്യ 
പദ്ധതികൾക്കുമാത്രമായി വായ്പ നൽകിയതോ നൽകുന്നതോ എന്നർത്ഥമാകുന്നതും 
അ തിൽ സർക്കാർ പാമി സറി നോട്ടു കളോ മറ്റ് സർക്കാർ ഈട് 
പ്രതങ്ങളോഏതെങ്കിലും ബാങ്കിംഗ് കമ്പനിയിലോ മറ്റ് പൊതു മേഖലാ കമ്പനികളിലോ 
ഉള്ള സ്റ്റോക്കുകളോ ഓഹ രികളോ അല്ലെങ്കിൽ സ്റ്റോക്കു ക ളോ , ഫണ്ടു കളോ, 
കടപ്പത്രമോ, കടപ്പത സ്റ്റോക്ക്, വാണിജ്യപരമായ കടലാസുകളോ, ധനപരമായ 
കടലാസുകളോ, ഹ്രസ്വകാലമോ ദീർഘകാലമോ ആയ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ, 
സു ര ക്ഷിതമായ കടം, ഒറ്റി, ബോണ്ടു കൾ ഏതൊരു വിവ ര ണ ത്തി ലു മുള്ള 
ഉടമ്പടികളും കടപ്പത്രങ്ങളും ഏതുതന്നെ ആയാലും, അതുപോലുള്ള പ്രമാണങ്ങളിൽ 
വികസന ഫണ്ട്നിക്ഷേപിക്കുന്ന പണം ഉൾപ്പെടുന്നതുമാകുന്നു ; 

( ജെ ) “ വായ് പ കൊടുക്കുന്ന ആൾ” എന്നാൽ വികസന ഫണ്ടിലേക്ക് 
വായ്പയായി പണം നൽകിയ ഏതൊരാളും എന്നർത്ഥമാകുന്നു .”; 

( 3 ) ( കെ ) ഖണ്ഡത്തിനു ശേഷം ഇനി പറ യു ന്ന ഖണ്ഡ ങ്ങ ൾ ചേർ ക്കേ ണ്ട 
താണ്; അതായത്: 

(എൽ) “മാനേജ്മെന്റ് കരാർ എന്നാൽ ഫണ്ട്മാനേജരും ബോർഡും 
തമ്മിലുള്ളമാനേജ്മെന്റ് കരാർ എന്നർത്ഥമാകുന്നു ; 

( എം ) “ അറ്റാദായം ” എന്നാൽ ഏതെങ്കിലും സിദ്ധിക്കൽ കാലയളവു മായി 
ബന്ധപ്പെട്ട്, ആ സിദ്ധിക്കൽ കാല യളവിലെ ആഡിറ്റ് ചെയ്ത കണക്കുകളുടെ 


സ്റ്റേറ്റ്മെന്റിൽ വികസനഫണ്ട് ആർജ്ജിച്ചതായി കാണിച്ച പ്രകാരമുള്ള അറ്റാദായവും, 
എല്ലാ വ്യയങ്ങളുടെയും നികുതികളുടെയും ചെലവുകളുടെയും ആകെ തുകയും, 
ഫണ്ട്മാനേ ജ രു ടെ ( പതി ഫ ല വും , വിക സന ഫണ്ടിന്റെ കടം വാ ങ്ങ ലിൽ 
കൊടുത്തതും കൊടുക്കേണ്ടതുമായ പലിശയും എന്നർത്ഥമാകുന്നു ; ”. 

(4) ( 3) -ാം ഖണ്ഡം (എൻ) ഖണ്ഡമായി പുനരക്കമിടേണ്ടതും, അപ്രകാരം 
പുനരക്കമിട്ട ( എൻ) ഖണ്ഡത്തിനു ശേഷം ഇനി പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതു 
മാണ്, അതായത്: 

“( 8) “സംസ്ഥാനം ” എന്നാൽ കേരള സംസ്ഥാനം എന്നർത്ഥമാകുന്നു ;". 
- (5 ) ( 4) -ാം ഖണ്ഡം ( പി ) ഖണ്ഡമായി പുനരക്കമിടേണ്ടതാണ്. 
- 3 . 3 എ എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. - പധാന ആക്റ്റില, 3 -ാം 
വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

"3 എ വിക സ ന ഫ ണ്ട്, സാമ്പത്തിക മാനേ ജ് മെന്റും സർവ്വീസു ക ളും , 
എന്നിവയുടെ സർക്കാരിനാലുള്ള രൂപീകരണം. ( 1) 3 -ാം വകുപ്പിൽ മറ്റ് വിധത്തിൽ 
വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരമൊഴികെ, സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനംവഴി, 
വിജ്ഞാപനം ചെയ്തേക്കാവുന്ന അങ്ങനെയുള്ള തീയതി മുതൽക്കുള്ള പ്രാബല്യത്തോ 
ടുകൂടി ഇനി പ്രതിപാദിക്കുന്ന ലക്ഷ്യങ്ങൾക്കായി കേരള തദ്ദേശഭരണ വികസന ഫണ്ട് 
എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിക്കാവുന്നതാണ്, അതായത്: 

( എ ) സംസ്ഥാനത്ത് ചെല വു കു റ ഞ്ഞതും മെച്ച പ്പെട്ട തു മാ യ പൗര 
സം ബ ന്ധിയായ അടി സ്ഥാന സൗക ര്യ ങ്ങ ൾ ഉണ്ടാ ക്കു ന്ന തിനും പദ വി 
ഉയർത്തുന്നതിനും നിലനിർത്തുന്നതിനും സാധ്യമാക്കുന്ന പ്രായോഗികവും സുസ്ഥിര 
വുമായ ധനകാര്യ സംവിധാനങ്ങൾ ഉണ്ടാക്കുക ; 

( ബി ) അടിസ്ഥാന സൗകര്യ പദ്ധതിക്കായി ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, 
ഇക്വിറ്റി, കൂട്ടായ ധനാഗമ യത്നം മുതലായ അങ്ങ നെയുള്ള വിവിധ ധന കാര്യ 
പ്രമാണങ്ങളും ധനകാര്യ ഘടനകളും ഉപയോഗിച്ച് വിഭവങ്ങൾ സമാഹരിക്കുക ; 

( സി) അതത് സമയം ബോർഡിന് ഉചിതമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള 
രീതിയിലും അങ്ങനെയുള്ള വ്യവസ്ഥകളിൻമേലും, നിബന്ധനകളിലും ഈടിൻമേലും 
കടം എടുക്കുക അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ വായ്പ സമാഹരിക്കുക അല്ലെങ്കിൽ 
ഗ്രാന്റുകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ സംഭാവനകൾ സ്വീകരിക്കുക എന്നിവ ചെയ്യുക; 

( ഡി ) ദീർഘകാലം നിലനിൽക്കുന്ന സാമൂഹ്യ നേട്ടങ്ങൾ സൃഷ്ടിക്കുകയും 
അ വരുടെ പ്രദേശത്തെ നിവാസികളുടെ ജീവിതനിലവാരം മെച്ചപ്പെടുത്തുകയും 
ചെയ്യുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികൾഏറ്റെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും 
തദ്ദേശാധികാര സ്ഥാപനങ്ങൾക്ക് വായ്പകളുടെയോ ഗ്രാന്റുകളുടെയോ അല്ലെങ്കിൽ 
അതിന്റെ ഒരു സംഭാവനയുടെയോ രൂപത്തിൽ ധനസഹായം നൽകുകയും അടിസ്ഥാന 
സൗകര്യ പദ്ധതികൾ യുക്തിപരമായി പ്രധാനപ്പെട്ടതാണെന്ന് കരുതുമ്പോൾ സർക്കാരിതര 
ഏജൻസികളുമായി ചേർന്ന് തദ്ദേശാധികാര സ്ഥാപനങ്ങൾ പോൺസർ ചെയ്യുന്ന 
അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ വായ്പകൾ അല്ലെങ്കിൽ ഇക്വിറ്റികൾ നൽകുകയും 
ചെയ്യുക: 


എന്നാൽ നിക്ഷേ പം , പരി സ്ഥി തി യേ യും സാമൂഹ്യ സുര ക്ഷ യേ യും 
നിയന്ത്രിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ചായിരിക്കേണ്ടതാണ്. 

( ഇ ) തദ്ദേ ശാ ധി കാര സ്ഥാപ ന ങ്ങളുടെ നില വാ ര ത്തി ന്റെ യോ 
സംഘടനാപരവും സാമ്പത്തികവും സാങ്കേതികവുമായ കഴിവുകളുടെയോ തുടർച്ചയായ 
ഉയർത്തൽ ഉറപ്പാക്കുന്നതിനും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും അവശ വിഭാഗങ്ങ 
ളുടെയും ഉന്നമനത്തിനുവേണ്ടി പ്രായോഗികവും സാരമായതുമായ അടിസ്ഥാന സൗകര്യ 
പദ്ധതികൾ ഏർപ്പാടാക്കുന്നതിനും ഗ്രാന്റ് ഫണ്ടുകൾ സ്ഥാപിക്കുകയും അതിന്റെ 
സ്വന്തമായ സ്രോതസ്സിൽ നിന്നും ഗ്രാന്റുകൾ വ്യവസ്ഥ ചെയ്യുകയും അതത് സമയം 
സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഗ്രാന്റു ഫണ്ടുകളുടെ വ്യവസ്ഥയനുസരിച്ച്, 
ഗ്രാന്റുഫണ്ടുകൾ കൈകാര്യം ചെയ്യുക ; 


- ( എഫ്) സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ പൂൾഡ് ഫൈനാൻസിംഗ്, ഗ്യാരന്റി, 
സക രി ജെ സേ ഷനോ പോലെയുള്ള സംവി ധാ ന ങ്ങൾ മുഖേ ന യോ 
അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നതിനായി മൂലധന 
വിപ ണിക ളേയും ധനകാര്യ സ്ഥാപ ന ങ്ങ ളേയും സ്വകാര്യ നിക്ഷേപ പ ക രേയും 
സമീപിക്കുന്നതിന് തദ്ദേശാധികാര സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കുക; 

( ജി ) ഏതെങ്കിലും കരാറിന്റേയോ ഉടമ്പടിയുടേയോ പൂർത്തീകരണവും 
തദ്ദേശാധികാര സ്ഥാപ ന ങ്ങൾ ഏതെങ്കിലും കടപ്പതം പുറ പ്പെ ടു വിച്ച തിനോ 
വിഭവസമാഹരണത്തിനോ പണം കൊടുക്കുന്നു എന്നും ഉറപ്പ് വരുത്തുക ; 

- (എച്ച്) സംയുക്ത സംരംഭങ്ങളും മറ്റ് നൂതന പങ്കാളിത്തങ്ങളുംമുഖേന 
പൗരസംബന്ധിയായ അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്ന 
തിനും വേണ്ടി സർക്കാ രി തര മേഖ ല യുടെ പങ്കാളിത്തം ആർജ്ജി ക്കു ന്ന തിന് 
തദ്ദേശാധികാര സ്ഥാപനങ്ങളെ സഹായിക്കുക ; 


- ( ഐ ) ഏതെങ്കിലും കമ്പനിയും, അത് ഒരു ഏകാംഗീകൃത നികായമോ അത് 
ഏത് സ്വഭാവത്തിലുള്ള സംരംഭമോ ആയാലും, ഏതെങ്കിലും വ്യവസായമോ, സർക്കാരോ, 
ട്രസ്റ്റോ ഏതെങ്കിലും തദ്ദേശാധികാര സ്ഥാപനമോ പുറപ്പെടുവിക്കുകയോ ഗ്യാരന്റി 
ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഏതു തരത്തിലുമുള്ള ഷെയറുകൾ, സ്റ്റോക്കുകൾ, 
കട പ ത ങ്ങ ൾ , സർക്കാർ കട പ ത ങ്ങൾ, കരാർ പത്ര ങ്ങൾ, ഈടു കൾ, 
ഉടമ്പടികൾ, സെക്യൂരിറ്റികൾ എന്നിവയ്ക്ക് വരിക്കാരനാവുന്നതിനും ഓഹരികളുടെ 
ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും വാങ്ങുന്നതിനും കൈവശം വയ്ക്കുന്നതിനും 
വിൽക്കുന്നതിനും ; 

( ജെ ) വിക സനഫണ്ടിന്റെ ഏതെങ്കിലും തുക, ഏതെങ്കിലും 
ധ ന നിക്ഷേ പ ങ്ങളിൽ, അ ങ്ങ നെ യുള്ള നിക്ഷേ പ ങ്ങ ളിൽ നിന്നുള്ളആദായം 
വികസന ഫണ്ടിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉപയോഗിക്കുന്നത് 
എന്നതിന് വിധേയമായി, നിക്ഷേപിക്കുക ; 


- ( കെ ) സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി, കേന്ദ് 
സംസ്ഥാന സർക്കാരുകളുടേയോ സർക്കാരുകൾക്ക് വേണ്ടിയോ നോഡൽ അല്ലെങ്കിൽ 
നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏജൻസികളായി പ്രവർത്തിക്കുക ; 


- (എൽ) ഈ ലക്ഷ്യ ങ്ങ ളെല്ലാം കൈവരിക്കു ന്ന തിന് ആവ ശ്യ മാ യതും 
ഉപകരിക്കുന്നതുമായ മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. 


- ( 2 ) ( എ ) സർക്കാ രി ന് , ഗസറ്റ് വിജ്ഞാപനംവഴി, ഈ ആക്ട് പ്രകാരം 
സ്ഥാപിക്കപ്പെട്ട വികസനഫണ്ടിന്റെ നടത്തിപ്പിനായി ഇനി പറയുന്ന അംഗങ്ങൾ 
അടങ്ങിയ ഒരു ബോർഡ് ഓഫ്മാനേജ്മെന്റിനെ നിയമിക്കാവുന്നതാണ്, അതായത്: 

(i) നഗരകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി- എക്സ്-ഒഫിഷ്യാ; 
(ii) പഞ്ചായത്തുകളുടെ ചുമതലയുള്ള മന്ത്രി എക്സ്- ഒഫിഷ്യാ; 
(iii ) ഗവൺമെന്റ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ്- എക്സ് - ഒഫിഷ്യാ; 
(iv) പ്രിൻസിപ്പൽ സെക്രട്ടറി, തദ്ദേശസ്വയം ഭരണ വകു പ്പ് - എക്സ്സ് - 

ഒഫിഷ്യാ; 
(v) ഗവൺമെന്റ് സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ ( നഗരകാര്യ ) വകുപ്പ് 

എക്സ്- ഒഫിഷ്യാ; 
( vi) ഗവൺമെന്റ് സെക്രട്ടറി ആസൂത്രണ വകുപ്പ് - എക്സ്- ഒഫിഷ്യാ; 
( vii) നഗരകാര്യ ഡയറക്ടർ- എക്സ് -ഓഫിഷ്യാ; 
( vii) സർക്കാർ നാമ നിർദ്ദേശം ചെയ്യുന്ന ഒരു മു നി സിപ്പൽ 

- കോർപ്പറേഷന്റെ ഒരു മേയറും, ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു 
ചെയർമാനും, ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റും വീതം ; 


( ബി ) നഗരകാര്യങ്ങളുടെ ചുമതലയുള്ളമന്ത്രി ബോർഡിന്റെ ചെയർമാനും 
തദ്ദേശ സ്വയം ഭരണ ( നഗരകാ ര്യ ) വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി അതിന്റെ 
കൺവീനറും ആയിരിക്കുന്നതാണ്. 

- ( സി ) വികസന ഫണ്ട്, ആയത് സംബന്ധിച്ച് ഇതിൽ അടങ്ങിയിരിക്കുന്ന 
അധികാരങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി, ബോർഡിന്റെ കൈവശത്തിലായിരി 
ക്കു ന്ന തും , വിക സ ന ഫണ്ട് നില വി ലി രിക്കുന്ന കാല യ ള വിൽ ഏതു സമയത്തും 
മറ്റേതെങ്കിലും ആളിൽനിന്നോ, ആളുകളിൽനിന്നോ മറ്റേതെങ്കിലും ഫണ്ടിൽനിന്നോ 
മറ്റു വിധത്തിലോ, ഏതെങ്കിലും സ്വത്ത്, അത് ഭാരിച്ച സ്വഭാവത്തോടുകൂടിയതായാലും 
അല്ലെങ്കിലും വികസന ഫണ്ടിലേക്കുള്ള ഒരു കൂട്ടിച്ചേർക്കൽപോലെ ബോർഡിനാലോ 
ബോർഡിന് വേണ്ടിയോ കൈവശം വയ് ക്ക ണ മെന്ന ഉദ്ദേശ്യ ത്തോ ടു കൂടി 
സ്വീകരിക്കുന്നതിന് ബോർഡിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
- (3 ) ബോർഡ് ഇനി പറയുന്ന ചുമതലകളും കർത്തവ്യങ്ങളും നിർവ്വഹിക്കേണ്ട 
താണ്, അതായത്: 

( എ ) അടിസ്ഥാന സൗകര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക 
സഹായം നൽകുകയും കൂടാതെ കടമെടുക്കുന്നതിനുള്ള അനുമതിയും ധനനിക്ഷേപങ്ങളുമായി 
ബന്ധപ്പെട്ട നയങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക, എന്നാൽ ധനനിക്ഷേപങ്ങൾ 


നടത്തുന്നതിന് യാതൊരു അടിസ്ഥാന സൗകര്യ പദ്ധതിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ 
ബോർഡിന്, തദ്ദേശാധികാരസ്ഥാപനങ്ങളുടെ താൽപര്യത്തിൽ ഉചിതമെന്ന് അത്കരുതുന്ന 
അങ്ങനെയുള്ള രീതിയിൽ, വികസന ഫണ്ട്നിക്ഷേപിക്കുക; 


( ബി ) വികസന ഫണ്ടിന്റെ നടത്തിപ്പിനും ആക്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന 
ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും ഫണ്ട്മാനേജരെ പ്രാപ്തമാക്കുന്നതിനുവേണ്ടി, 

ബോർഡിന് ഉചിതമെന്ന് അത് കരുതുന്ന അങ്ങനെയുള്ള അതിന്റെ അധികാരങ്ങൾ 
ഫണ്ട്മാനേജർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു മാനേജ്മെന്റ് കരാറിൽ 
ഏർപ്പെടുക ; 

( സി) വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട്ഫണ്ട്മാനേജരുടെ പ്രവർത്തനങ്ങളുടെ 
മേൽനോട്ടം നടത്തുക; 

( ഡി ) വികസന ഫണ്ടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ 
സമയത്തും അതിന്റെ കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി 
കാണിക്കുക ; 

( ഇ ) ഫണ്ടിനുവേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനും നടത്തുന്നതിനും 
ഫണ്ട്മാനേജരെ പ്രാപ്തമാക്കുന്നതിനായി സർക്കാരിനുവേണ്ടി വികസന ഫണ്ട് 
കൈവശം വയ്ക്കുക; 

( എഫ്) വികസനഫണ്ടിലേക്ക് സർക്കാരും തദ്ദേശാധികാര സ്ഥാപനങ്ങളും 
നൽകിയ അധിക സംഭാവന, ഏതെങ്കിലും ഉണ്ടെങ്കിൽ, സ്വീകരിക്കുക ; 

- ( ജി ) വികസനഫണ്ട് നിലവിലിരിക്കുന്ന കാലയളവിൽ, ഇതിനാലോ നിയമം 
മൂ ലമോ അ തിന് നൽകപ്പെട്ട ഏതെങ്കിലും അ ധി കാ ര ങ്ങ ളു ടെ തുടർന്നുള്ള 
വിനിയോഗം, അങ്ങനെയുള്ള ഏതെങ്കിലും അധികാരങ്ങളുടെ വിശ്വാസാധിഷ്ഠിത 
സ്വഭാവം എന്തുതന്നെ ആയിരുന്നാലും, ഏതു സമയത്തും, പിൻവലിക്കാവുന്നതോ 
അല്ലാത്തതോ ആയ ഒരു പ്രമേയത്തിലൂടെ, ഏതു പരിധിവരെയും പരിമിതപ്പെടു 
ത്തുകയോ വിടുതൽ ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള അധികാരം വിനിയോഗിക്കുക ; 

- (എച്ച്) നിർണ്ണയിക്കപ്പെട്ടേക്കാവുന്ന അങ്ങനെയുള്ള അധികാരവും വിവേചനാധി 
കാരവും അവകാശങ്ങളും ബാദ്ധ്യതയില്ലായ്മകളും വിനിയോഗിക്കുക ; 

( 4 ) ഫണ്ട്മാനേജർ, ഇനി പറയുന്ന ആളുകളെ ഡയറക്ടർ ബോർഡിൽ 
ഉൾപ്പെടുത്തിക്കൊണ്ട്, 1956 - ലെ കമ്പനി ആക്ട് പ്രകാരം സർക്കാർ രൂപീകരിക്കുന്ന 
ഒരു ആസ്തി നടത്തിപ്പ് കമ്പനി ആയിരിക്കേണ്ടതാണ്, അതായത്: 

( എ ) സർക്കാരിന്റേയും, ബാങ്കുകൾ, ധനകാര്യസ്ഥാപനങ്ങൾ, മാനേജ്മെന്റ് 
സ്ഥാപനങ്ങൾ എന്നിവപോലുള്ള പ്രശസ്ത സർക്കാരിതര സ്ഥാപനങ്ങളുടേയും 
നോമിനികൾ, എന്നാൽ ഫണ്ട്മാനേജരുടെ കമ്പനി ഓഹരികളുടെ മൂല്യത്തിൽ 
51 ശത മാ ന ത്തിൽ കുറയാതെ ഓ ഹ രികൾ സർക്കാ രി നാ യി രി ക്കു കയും മറ്റ് 
പങ്കാളികളെ സംബന്ധിച്ചുള്ള ഓഹരികളെല്ലാം ചേർന്ന് ഫണ്ട്മാനേജരിൽ ബാക്കി 
കൈവശ ഓഹരികളായി രൂപപ്പെടുത്തുന്നതുമാണ്; 


( ബി ) ഫണ്ട്മാനേ ജരുടെ ഓഹരി മൂല്യത്തിൽ സർക്കാരിന്റേയും മറ്റു 
പങ്കാളി ക ളു ടേയും നോക്കി നികളുടെ എണ്ണം അ വ യുടെ കൈവശ ഓ ഹരിക്ക് 
ആനുപാതികമായിരിക്കേണ്ടതാണ്; 

- ( സി) തദ്ദേശസ്വയം ഭരണ ( നഗരകാര്യ) വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി 
അദ്ദേഹം കമ്പനിയുടെ ചെയർമാനായി സ്ഥാന നിർദ്ദേശം ചെയ്യപ്പെടേണ്ടതും ധനകാര്യ 
വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി, ആസൂത്രണ വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി 
എന്നിവർ സർക്കാരിന്റെ എക്സ് ഒഫിഷ്യാ നോമിനികളായിരിക്കേണ്ടതാണ്. 

(5) ബോർഡിന്റെ കൈവശമുള്ള വികസന ഫണ്ടിന്റെ അറ്റവരുമാനം വികസന 
ഫണ്ടിന്റെ പ്രയോജനങ്ങൾക്കു വേണ്ടി മാത്രം ലഭിക്കുന്നതും പ്രസ്തുത ഫണ്ടിന്റെ 
മുഴുവൻ വരുമാനവും നിക്ഷേപത്തിനായി സർക്കാരിന് ലഭിക്കുന്നതുമാണ്. 

- ( 6 ) ബോർ ഡിലെ ഒരു അംഗം, സർക്കാരിലോ തദ്ദേ ശാ ധികാ ര 
സ്ഥാ പ ന ങ്ങ ളിലോ, അ തതു സംഗ തി പോലെ, ഒരു ഔദ്യോഗിക സ്ഥാനം 
വഹിക്കുന്നതുവരെയോ വികസന ഫണ്ടിന്റെ സമാപ്തിവരെയോ അംഗം ഡിസ്ചാർജ്ജ് 
ചെയ്യപ്പെടുന്നതു വരെയോ, ഏതാണോ ആദ്യം വരുന്നത് അതുവരെ, ഔദ്യോഗിക 
സ്ഥാനം വഹിക്കേണ്ടതാണ്. 

( 7 ) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനംവഴി, ഏതു സമയത്തും ബോർഡ് 
പുനഃസംഘടിപ്പിക്കാവുന്നതാണ്. 

| (8 ) ബോർഡിന് വരു മാ ന ത്തിൽനിന്നോ, മൂല ധ ന ത്തിൽനിന്നോ 
വികസനഫണ്ടിന്റെ ചെലവുകൾ, നികുതികൾ, മറ്റു ബാദ്ധ്യതകൾ ഇവയ്ക്കു വേണ്ടി 
ബോർഡ് ഉചി ത മെന്നു കരുതുന്ന അത്രയും കരു തൽ ധ നം 
സൂക്ഷിക്കുന്നതിനും, നിക്ഷേപങ്ങൾ നടത്തുന്നതിനും മാറ്റുന്നതിനും ബാക്കർ 
കമ്മീഷനുകളും ചാർജ്ജുകളും ഉൾപ്പെടെ വില്പനയ്ക്കും വിനിമയത്തിനുമുള്ള 
ഏതൊരു ചെലവും വരുമാനത്തിൽനിന്നോ മൂലധനത്തിൽനിന്നോ കൊടുക്കുന്ന 
തിനും വരുമാനത്തിനും മൂല ധ ന ത്തിനുമായി വീതിക്കു ന്നതിനും, പൊതു വായി 
വിക സ ന ഫ ണ്ടിന്റെ ചെലവിന്റെ എത്രഭാഗം മൂല ധ ന ത്തി ലേക്കും എത്ര ഭാഗം 
വരുമാനത്തിലേക്കും ചുമത്തണമെന്ന് നിർണ്ണയിക്കുന്നതിനും, വെവ്വേറെ നിധികൾക്കും 
വെവ്വേറെ ഭാഗങ്ങൾക്കോ അംശങ്ങൾക്കോ തമ്മിൽ വരുമാനം, നേട്ടം, ലാഭം, നഷ്ടം 
ഇവയുടെ വിഭജനവും വിതരണവും നിർണ്ണയിക്കുന്നതിനും അധികാരമുണ്ടായിരിക്കുന്നതും 
ബോർഡിന്റെ രേഖാമൂലമായതോ അതിന്റെ പ്രവൃത്തികളിൽനിന്നും വ്യംഗ്യമായതോ ആയ 
ഏതൊരു തീരുമാനവും നിയമം അനുവദിക്കുന്നിടത്തോളം നിർണ്ണായകമായിരി 
ക്കുന്നതും സർക്കാരിന് ബാധകമായിരിക്കുന്നതുമാണ്. 


(9 ) സർക്കാരിന് യോജിപ്പില്ലാത്തപക്ഷം, ബോർഡ്, ഫണ്ട്മാനേജരെ നീക്കം 
ചെയ്യുവാനോ അല്ലെങ്കിൽ ലഘുഭേദഗതികളൊഴികെ മാനേജ്മെന്റ് കരാറിന് സാരമായ 
യാതൊരു ഭേദഗതികളും വരുത്തുവാനോ; അല്ലെങ്കിൽ മാനേജ്മെന്റ് കരാറിൽ വ്യവസ്ഥ 
ചെയ്തിട്ടുള്ള പ്രകാരം ഫണ്ട്മാനേ ജ രുടെ പിൻ വാ ങ്ങലോ രാജിവയ്ക്ക് ലോ 
അംഗീകരിക്കുവാനോ പാടില്ലാത്തതുമാണ്. 


( 10 ) ബോർഡിന്, അപ്പോഴപ്പോൾ അതിന്റെ ഏതെങ്കിലും അധികാരങ്ങളും 
കർത്തവ്യങ്ങളും ഏതെങ്കിലും കമ്മിറ്റിക്കോ മറ്റേതെങ്കിലും ആളിനോ ഏൽപ്പിച്ചു 
കൊടുക്കാവുന്നതാണ്; എന്നാൽ ബോർഡ്, അപ്രകാരം ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ടിട്ടുള്ള 
ഏതെങ്കിലും ആളു ടെ ക്യത്യ ത്തിനോ കൃത്യവിലോ പ ത്തി നോ , ബോർഡ് 
അത്തരം കൃത്യങ്ങൾക്ക് സ്വയം ബാദ്ധ്യസ്ഥപ്പെടു മാ യി രുന്ന വ്യാപ്തി യോളം, 
ബാദ്ധ്യ സ്ഥ മാ കു ന്നതും ആ വ ശ്യ മാ ണെന്ന്കണ്ടത്തുന്നപക്ഷം ബോർഡി ന് , 
അപ്പോഴപ്പോൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനും രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതിനും 
ഏതൊരു അംഗത്തേയും അധികാരപ്പെടുത്താവുന്നതുമാണ്. 

- ( 11 ) ബോർഡിന് അതിന്റെ കർത്ത വ്യനിർവ്വഹണ ത്തിൽ, ബോർഡിന്റെ 
ഉപദേശകരായി പ്രവർത്തിക്കുന്നഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടന്റ് ബാക്കർ, 
നിയമജ്ഞൻഅല്ലെങ്കിൽ കൺസൾട്ടന്റുകൾ, തൊഴിൽപരമായി പ്രാവീണ്യമുള്ളവർ 
അല്ലെങ്കിൽ വിദഗ്ദ്ധരിൽനിന്നോ ലഭിക്കുന്ന ഏതെങ്കിലും ഉപദേശത്തിന്മേൽ പ്രവർത്തി 
ക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഉപദേഷ്ടാക്കളുടെ നടപടിക്ക് മേൽനോട്ടം വഹിക്കുന്ന 
തിനോ അവരിൽനിന്നും ലഭിക്കുന്ന ഉപദേശമോ വിവരമോ പരിശോധിക്കുന്നതിനോ 
ബോർഡ് ബാദ്ധ്യസ്ഥമല്ലാത്തതും, ബോർഡ്, അപ്രകാരമുള്ള ഉപദേശമോ വിവരമോ 
വിശ്വാസത്തിലെടുത്ത്ഉത്തമവിശ്വാസപൂർവ്വം എന്തെങ്കിലും ചെയ്തതിനോ ചെയ്യുവാൻ 
വിട്ടുപോയതിനോ ഹാനി സംഭവിച്ചതിനോ ബാദ്ധ്യസ്ഥമല്ലാത്തതും അപ്രകാരം 
പ്രവർത്തിച്ചതുമൂലം ഉണ്ടായിട്ടുള്ളഏതെങ്കിലും നഷ്ടത്തിനോ അങ്ങനെയുള്ള ഉപദേ 
ഷ്ടാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ഉത്തമവിശ്വാസപൂർവ്വമായ ഏതെങ്കിലും പിശക്, 
നോട്ടപ്പിഴ അല്ലെങ്കിൽ വിവേചനപ്പിഴമൂലമോ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്കോ ബോർഡ് 
ഉത്തരവാദിയല്ലാത്തതുമാണ്. 

( 12 ) ബോർഡിന് ഇതിനുശേഷം കാണുന്ന ചെലവുകൾ ഫണ്ടിൽ ചാർജ്ജ് 
ചെയ്യാവുന്നതാണ്, അതായത്: - 

( എ ) വിക സ ന ഫ ണ്ടിന്റെ പ്രവർത്ത ന ത്തിനും വിക സ ന ഫ ണ്ടിൽ 
അടങ്ങിയിരിക്കുന്ന നിക്ഷേപങ്ങളുടെയും ആസ്തികളുടെയും വസൂലാക്ക ലിനും 
സംരക്ഷണത്തിനും അല്ലെങ്കിൽ അഭിവൃദ്ധിക്കും ശരിയാംവണ്ണം നേരിട്ടിട്ടുള്ള എല്ലാ 
ചെലവുകളും. 

( ബി ) ബോർഡിന് (ഏതെങ്കിലും കരാറോ മറ്റ് കരണങ്ങളോ ഒപ്പിട്ട് പൂർത്തീക 
രിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും ആനുഷംഗികമായി ഉണ്ടായ ചെലവുകൾ 
ഉൾപ്പെടെ) സർക്കാരിൽനിന്നും സംഭാവനകൾ നേടുന്നതിനും വായ്പകളോ ഏതെങ്കിലും 

വിഭ വ സ മാ ഹ ര ണ ത്തിനോ ഉണ്ടാ യിട്ടുള്ള എല്ലാ 
ചെലവുകളും. 

- ( സി ) വികസനഫണ്ടിനാലോ അതിന് എതിരായോ ഉള്ള ഏതെങ്കിലും നിയമ 
നടപടികളുമായി ബന്ധപ്പെട്ടതോ പാഫഷണൽ ഫീസും ഏതെങ്കിലും നിയമോപ് 
ദേശത്തിനുണ്ടായിട്ടുള്ള ചെലവുകളും ഉൾപ്പെടെ വികസനഫണ്ടിന്റെ കാര്യങ്ങളുമായി 
ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും. 

( ഡി ) ഷെയറുകളും യൂണിറ്റുകളും ഡിബഞ്ചറുകളും ബോണ്ടുകളും അല്ലെങ്കിൽ 
മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക പ്രമാണങ്ങളും പുറപ്പെടുവിക്കുന്നതുമായി 
ബന്ധ പ്പെട്ട് നൽകിയതോ നൽകേ ണ്ടതോ ആയ എല്ലാ ലെവി ചെയ്യ ലു കളും 


| 10 


തീരു വ കളും മറ്റ് ചാർജ്ജു കളും ഉൾപ്പെടെയുള്ള ഫണ്ടിന്റെ പ്രവർത്ത ന ത്തിൽ 
നിയമപരമായും സ്റ്റാറ്റ്യൂട്ടറിയായും ഉണ്ടായിട്ടുള്ള എല്ലാ ചെലവുകളും. 

- ( ഇ ) ബോർഡിന്റെ യോഗ ങ്ങ ൾ കൂടു ന്ന തിനും മാനേജ്മെന്റ് കരാർ 
അനു സ രിച്ച് ഫണ്ട്മാനേ ജ രുടെ ഫീസു മായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായ എല്ലാ 
ചെലവുകളും. 

- ( 13 ) ബോർഡിന്റെ ബാദ്ധ്യതകൾ താഴെ പറയുന്ന പരിധിവരെ ആയിരിക്കുന്ന 
താണ്, അതായത്: - 


( എ ) സദു ദ്ദേ ശ ത്തോ ടെ ഉത്ത മ വി ശ്വാ സ ത്തിലും മതി യായ 
ശുഷ്കാന്തിയോടെയും ചെയ്ത പ്രവൃത്തികൾക്ക് ബോർഡിന് ബാദ്ധ്യതയുണ്ടായിരി 
ക്കുന്നതല്ല. 

( ബി ) ബോർഡ് യഥാർത്ഥ ത്തിൽ കൈപ്പറ്റി യിട്ടുള്ള അങ്ങ നെ യുള്ള 
പണത്തിനും, സ്റ്റോക്കുകൾക്കും, ഫണ്ടുകൾക്കും സെക്യൂരിറ്റികൾക്കും വേണ്ടിമാത്രം 
ബോർഡിനെ ബാദ്ധ്യതപ്പെടുത്താവുന്നതും ഏതെങ്കിലും ബാങ്കറോടോ ബ്രോക്കറോടോ 
സൂക്ഷിപ്പുകാരനോടോ ആയതു നിക്ഷേപിച്ചിട്ടുള്ളതോ സൂക്ഷിച്ചിട്ടുള്ളതോ ആയ മറ്റ് 
ആളുകളോടോ മറ്റ് വിധത്തിലോ, ഏതെങ്കിലും സ്വമേധയാ അല്ലാത്ത നഷ്ടത്തിന് 
ബാദ്ധ്യസ്ഥരോഉത്തരവാദിയോ ആയിരിക്കുന്നതുമല്ല . 


( സി ) ബോർഡിനും ബോർഡ് നിയമിച്ച ഓരോ അറ്റോർണിയ്ക്കും ഏജന്റിനും 
അവരിൽ നിക്ഷിപ്തമായതോ ഏൽപ്പിച്ചുകൊടുത്തതോ ആയ ഏതെങ്കിലും അധികാര 
ങ്ങളും പ്രാധികാരങ്ങളും വിവേചനാധികാരങ്ങളും സംബന്ധിച്ച് ഉണ്ടായ ഗുരുതരമായ 
അനാസ്ഥയോ മനഃപൂർവ്വമായ വിഴ്ചയിൽനിന്നോ ഉണ്ടായിട്ടുള്ളതൊഴികെ എല്ലാ ബാദ്ധ്യ 
ത കളും നഷ്ട ങ്ങളും ചെല വു കളും വിക സന ഫണ്ടിൽ നിന്നും നിക ത്ത 
പ്പെടുന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്, എന്നാൽ എങ്ങനെയായാലും അങ്ങനെ 
യുള്ള നഷ്ടം നികത്തൽ ഒരിക്കലും ഫണ്ടിന്റെ തുകയെ അധിക രി ക്കു വാൻ 
പാടുള്ളതല്ല. 

- ( 14 ) ബോർഡിലെ അംഗങ്ങൾക്ക് അവരുടെ സേവ ന ങ്ങൾക്ക് യാതൊരു 
പ്രതിഫലത്തിനും അർഹതയുണ്ടായിരിക്കുന്നതല്ല . 


( 15 ) ബോർഡിനു വികസന ഫണ്ടിന്റെ ആവശ്യത്തിലേക്കായി ഒരു മുദ 
ഉണ്ടായിരിക്കേണ്ടതും ബോർഡ് കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കാവുന്ന, അങ്ങനെയുള്ള 
രേഖകളിലും പ്രമാണങ്ങളിലും പ്രസ്തുത മുദ്ര പതിപ്പിക്കേണ്ടതുമാണ്. 


- (16 ) ബോർഡ്, വികസന ഫണ്ടിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ 
ചെലവുകളും വികസനഫണ്ടിൽനിന്നുതന്നെ വഹിക്കേണ്ടതാണ്. 

( 17 ) ഈ ആക്റ്റിന്റെ ഒരു ഭേദഗതിയിലൂടെ മാത്രം വികസനഫണ്ട് റദ്ദാക്കാൻ 
സാധിക്കുന്നതും വികസനഫണ്ടിന്റെ റദ്ദാക്കൽ സമയത്ത്, നിർണ്ണയിക്കപ്പെടാവുന്ന 
അങ്ങ നെ യുള്ള പ്രകാരം അ തിന്റെ എല്ലാ ആസ്തി കളും ബാദ്ധ്യ ത കളും 
സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുമാണ്. 

( 18 ) ( എ ) ബോർഡ്, വികസന ഫണ്ടിനെ സംബന്ധിക്കുന്ന ശരിയായ അക്കൗണ്ട് 
ബുക്കുകളും, രേഖകളും മറ്റ് റെക്കാർഡുകളും സൂക്ഷിച്ചുപോരേണ്ടതാണ്. 


11 


( ബി ) ബോർഡ്, ഇതി നു ശേഷം പറ യു ന്നവ സർക്കാ രി ലേക്ക് അയച്ചു 
കൊടുക്കേണ്ടതാണ്. - 


(1) വിക സന ഫണ്ടിന്റെ ബന്ധ പ്പെട്ട സിദ്ധി ക്ക ൽ കാലാ വധി 
തീരു ന്ന തിന് മൂന്ന് മാസത്തിന കമുള്ള വികസനഫണ്ടിന്റെ ആഡിറ്റ് ചെയ്യാത്ത 
ധനവിവര പ്രതിക ; 

- ( i) വിക സന ഫണ്ടിന്റെ ബന്ധ പ്പെട്ട സിദ്ധി ക്ക ൽ കാലാ വധി 
പൂർത്തിയായി ആറു മാ സ ത്തി ന കമുള്ള വിക സ ന ഫ ണ്ടിന്റെ ആഡിറ്റ് ചെയ്ത്ത 
ധനവിവരപ്രതിക ഉൾപ്പെടെയുള്ള വാർഷിക റിപ്പോർട്ട്; കൂടാതെ 


( ii ) വിക സന ഫണ്ടിന്റെ പ്രവർത്ത ന ങ്ങ ൾ സംബ ന്ധിച്ച് ആഡിറ്റ് 
ചെയ്യാത്ത സംക്ഷിപ്ത ധന വി വരം നൽകു ന്ന തി നായി ഓരോമൂന്നു മാസവും 
അവസാനിച്ച് ഒരു മാസത്തിനകമുള്ള തമാസ റിപ്പോർട്ട്; 

( സി ) വികസനഫണ്ടിന്റെ കണക്കുകൾ നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം ഓരോ 
വർഷവും ആഡിറ്റ് ചെയ്യേണ്ടതാണ്. 

( ഡി ) വികസനഫണ്ടിന്റെ ആഡിറ്റ് ചെയ്ത കണക്കുകൾ അതിൻമേലുള്ള 
ആഡിറ്റ് ചെയ്ത റിപ്പോർട്ട് സഹിതം വർഷംതോറും സർക്കാരിന് അയച്ചുകൊടുക്കേണ്ട 
താണ്. 

( ഇ ) സർക്കാർ, അവർക്ക് അയച്ചുകൊടുക്കപ്പെട്ട ആഡിറ്റ് റിപ്പോർട്ടോടുകൂടിയ 
കണ ക്കു കൾ ഓരോ വർഷവും നിയ മ സ ഭയുടെ മേശ പ്പു റത്ത് വയ്ക്കാൻ 
ഇടയാക്കേണ്ടതാണ്. 


4. സാധൂകരണം. ( 1) 2011 - ലെ കേരള തദ്ദേശാധികാര സ്ഥാപന വായ്പാ ( ഭേദഗതി) 
ഓർഡിനൻസ് ( 2011 - ലെ 36 ) (ഇതിനുശേഷം പ്രസ്തുത ഓർഡിനൻസ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) പ്രാബല്യമില്ലാതായിത്തീർന്നിരുന്നുവെന്നാൽ തന്നെയും, 

( എ ) പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ 
കീഴിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ, 
എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ 
ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്തതായോ 
എടുത്തതായോ കരുതപ്പെടേണ്ടതും ; 

( ബി) പ്രസ്തുത ഓർഡിനൻസിനു പ്രാബല്യമില്ലാതായിത്തീർന്നതിനുശേഷവും 
ഈ ആക്റ്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതിക്കു മുൻപും ചെയ്ത ഏതെങ്കിലും 
കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ, അവ പ്രസ്തുത ഓർഡിനൻസിനു 
പ്രാബല്യം ഇല്ലാതായിത്തീർന്നില്ലായിരുന്നുവെങ്കിൽ പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്യുകയോ എടുക്കുകയോ 
ചെയ്യുമായിരുന്നു എന്നപോലെ, ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്റ്റിൻ കീഴിൽ ചെയ്ത തായോ എടു ത്ത തായോ കരു ത പ്പെ ടേ ണ്ട തും ; 
ആകുന്നു . 


12 


( 2) പ്രസ്തുത ഓർഡിനൻസിന് പ്രാബല്യത്തിലില്ലാതായിത്തീർന്നത്, 

( എ ) അ തിൻപ്രകാരം ആർജ്ജിച്ചതോ പാപ്ത മാ യതോ അല്ലെങ്കിൽ 
നേരിട്ടതോ ആയ ഏതെങ്കിലും അവകാശത്തെയോ, വിശേ ഷാ വകാശത്തെയോ 
കടപ്പാടിനെയോ അല്ലെങ്കിൽ ബാദ്ധ്യതയെയോ ബാധിക്കുന്നതല്ലാത്തതും: അല്ലെങ്കിൽ 

( ബി ) അ പ്രകാരമുള്ള ഏതെങ്കിലും അവകാശത്തെയോ, വിശേ ഷാ 
വകാശത്തെയോ കടപ്പാടിനെയോ അല്ലെങ്കിൽ ബാദ്ധ്യ ത യെയോ സംബന്ധിച്ച് 
ഏതെങ്കിലും നിയമ നട പടിക ളെയോ അല്ലെങ്കിൽ പരിഹാര നട പടികളെയോ 
ബാധിക്കുന്നതല്ലാത്തതും അങ്ങനെയുള്ളഏതൊരു നടപടിയോ പരിഹാര നടപടിയോ 
ഈ ആക്റ്റ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധ 
മല്ലാത്തിടത്തോളം അങ്ങനെ ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിലെ വ്യവസ്ഥകൾ 
പ്രകാരം ആരംഭിക്കുകയോ തുടരുകയോ അല്ലെങ്കിൽ നടപ്പാക്കുകയോ ചെയ്യാവുന്നതും 
ആകുന്നു . 


( ശരിത്തർജ്ജമ) 


- എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


